O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 04 
Tuesday , 04th January 2022 


1197 ധനു 20 


1943 പൌഷം 14 


20th Dhanu 1197 


14th Pousha 1943 


വാല്യം 11 


നമ്പർ 


1 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


554 


KERALA GAZETTE 


Part III 


Thrissur District 


Chalakkudi Taluk 


NOTICE 


നമ്പർ : സി2-10547 / 2021 


10-12-2021 


ചാലക്കുടി താലൂക്കിൽ കൊടകര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 

ിച്ചുപോയ തങ്കമണിഅമ്മ , w / o കേരളവർമ്മ 
തമ്പുരാൻ , കിഴക്കേകുറിച്ചിയത്ത് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ഭൂമി സംബന്ധമായ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊടകര വില്ലേജിൽ പരേതയുടെ മകൾ സുധ കെ , 
കിഴക്കേകുറിച്ചിയത്ത് വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കൊടകര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-06-2002 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| സുധ ക 


മകൾ 


69 


2 


ശ്രീനാഥ് കെ 


മകൻ 


67 


3 


83 


പുരുഷോത്തമൻ നായർ ഒ എസ് ( മരണപ്പെട്ട മകൾ ഗീതയുടെ മകളുടെ ഭർത്താവ് 
ഭർത്താവ് സ 
പ്രീതി പി ( മരണപ്പെട്ട മകൾ ഗീതയുടെ മകൾ സ 

| പൗത്രി 
പ്രതീഷ് പി ( മരണപ്പെട്ട മകൾ ഗീതയുടെ മകൻ സ 

| പൗത്രൻ 


4 


48 


5 


46 


നമ്പർ : സി2-105822021 


10-12-2021 


ചാലക്കുടി താലൂക്കിൽ കൊടകര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുരിയാക്കോസ് പി യു , S / O ഉലഹന്നാൻ 
പാലയ്ക്കാത്തടത്തിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വസ്തു സംബന്ധമായ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊടകര വില്ലേജിൽ പരേതൻറെ ഭാര്യ ശോശാമ്മ , പാലയ്ക്കാത്തടത്തിൽ വീട്ടിൽ , 
ബോധിപ്പിച്ച അപേക്ഷ കൊടകര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശാശാമ്മ 


ഭാര്യ 


75 


നമ്പർ : സി2-11090 / 2021 


20-12-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


555 


Revenue Department 


04th January 2022 


ചാലക്കുടി താലൂക്കിൽ കൊടകര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ കെ ശശിധരൻ , S / O കുഞ്ഞിറ്റി , 
കിഴക്കൂടൻ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ആർ ടി ഒ ഓഫീസിൽ ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കൊടകര വില്ലേജിൽ പരേതൻറെ ഭാര്യ ഇ കെ പുഷ്പാവതി , കിഴക്കൂടൻ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ 
കൊടകര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 14-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


71 


ഇ കെ പുഷ്പാവതി 
ശ്രീജേഷ് കെ എസ് 


2 


മകൻ 


42 


3 


ജിനേഷ് കെ എസ് 


| മകൻ 


38 


നമ്പർ : സി2-11256 / 2021 


20-12-2021 


ചാലക്കുടി താലൂക്കിൽ വരന്തരപ്പിള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുട്ടപ്പൻ , S / O കുഞ്ഞാരി , പള്ളത്തേരി 
വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പി എഫ് ആനുകൂല്യം ലഭിക്കുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വരന്തരപ്പിള്ളി വില്ലേജിൽ പരേതൻറെ ഭാര്യ കല്യാണി , പള്ളത്തേരി വീട്ടിൽ , 
ബോധിപ്പിച്ച അപേക്ഷ വരന്തരപ്പിള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-06-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| കല്യാണി 


ഭാര്യ 


68 


2 


അശ്വതി പി കെ 


മകൾ 


38 


3 


ദേവദാസൻ പി കെ 


മകൻ 


36 


4 


| പഞ്ചമി പി കെ 


മകൾ 


34 


നമ്പർ : സി2-110922021 


20-12-2021 


ചാലക്കുടി താലൂക്കിൽ ആളൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പൗലോസ് എൻ ഡി , S / O ദേവസ്സി , 
ഞർളേലി വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിൽ ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ആളൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ജെസ്സി പൗലോസ് , ഫർളേലി വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ ആളൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13 
06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


556 


KERALA GAZETTE 


Part III 


ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ജെസ്സി പൗലോസ് 


ഭാര്യ 


60 


2 


| പിൽജോ പോൾ 


മകൻ 


36 


നമ്പർ : സി2-11091 / 2021 


20-12-2021 


അനന്തരാവകാശ 


ചാലക്കുടി താലൂക്കിൽ കാടുകുറ്റി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വേലായുധൻ , S / O കോന്നൻ , മാക്കട്ടിൽ 
വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് എച്ച്ഡിഎഫ്സി ബാങ്കിൽ ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കാടുകുറ്റി വില്ലേജിൽ പരേതൻറെ മകൻ ബാബു , മാക്കട്ടിൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കാടുകുറ്റി 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 06-08-1998 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലീല 


മകൾ 


62 


2 


പങ്കജം 


മകൾ 


60 


3 


സുരേന്ദ്രൻ 


മകൻ 


59 


4 


| മുകുന്ദൻ 


| മകൻ 


57 


5 


ബാബു 


മകൻ 


55 


No : C2-105852021 


20-12-2021 


Notice is hereby given to all to whom it may be concern that Susha KD Kaduvetty House Manakulangara , Kodakara 
Village , Chalakkudi Taluk of Thrissur District has filed an application of a legal heirship certificate to produce before Bank in 
respect of the legal heirs of late Unnichekkan K R , S / O Raman Kaduvetty House , Manakulangara who expired on 13-05 
2012 and that it has been reported to this office that the persons named in the schedule below are the legal heirs of the 
said late Unnichekkan K R. that it is proposed to issue a legal heirship certificate according to this to the applicant . father 
is not alive . Hence , it is proposed to issue a legal heir ship certificate accordingly in favour of the above said members 
for receiving the claims . objections , if any against the issue of the said legal heirship certificate should be filed in person 
before the Tahasildar , Chalakkudi within 30 days from the date of publication of this notice in the Kerala Government 
Gazette . Belated applications and those sent by post will not be considered . 


SCHEDULE 


Sl.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Susha KD 


Wife 


50 


2 


Lalkrishna KU 


Son 


28 


3 


Krishnapriya KU 


Daughter 


25 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


557 


Revenue Department 


04th January 2022 


4 


Devaki 


Mother 


94 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


558 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


നമ്പർ സി2-529212021 . 


2021 ഡിസംബർ 8 . 


2-11-2021 -ാം തീയതിയിലെ 43 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം 10 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് 
ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 10159 - ൽ സി2-5292 / 2020 നമ്പർ പരസ്യത്തിൽ പരേതന്റെ 
മേൽവിലാസം " മളിപറമ്പിൽ ' ' എന്നത് “ മാളിക്കപ്പറമ്പിൽ ” എന്നും ഫയൽ നമ്പർ " സി2-529212020 ' 

' 
എന്നത് “ സി2-5292 / 2021 ” എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


66 


താലൂക്കാഫീസ് , 
ചാലക്കുടി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.04 03 : 12-16 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


